Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No . KL/ TV ( N ) / 634/2015 -17 


t 


- 
കGOVERNM 


രള സർക 
VMENT OF 


രക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ജൂ ലൈ 21 

21st July 2015 
1190 കർക്കടകം 5 
5th Karkadakam 1190 
1937 ആഷാഢം 30 
30th Ashadha 1937 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


( 2 ) 


നമ്പർ റ്റി . എക്സ് 


. 11/3437/2015. 


2015 ജൂൺ 25. 


നമ്പർ റ്റി . എക്സ് 


. 12/ 4006/2015 . 


2015 ജൂൺ 22. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2005 നവം ബർ 


സാങ്കേ തിക പരീക്ഷാ കൺ ടാ ളർ 1991 ഏപ്രിൽ 
മാസ ത്തിൽ നട ത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 
പരീക്ഷയിൽ തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക്ക് 
കോളേ ജിൽ നിന്നും 13120 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാ സാ യ ശീ . ബിജു പദീ പ് , പി . എ ന്ന ആൾക്ക് 
നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
മേൽപറഞ്ഞ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത്സാങ്കേതിക പരീക്ഷാകൺട്രോളർ, തിരുവനന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


മാസത്തിൽ നടത്തിയ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമ പരീ ക്ഷ യിൽ കോട്ട യം ഗവൺ മെ ന്റ് 
പോളിടെക്നിക്ക് കോളേജിൽ നിന്നും 82040133 രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീ . അനിൽ, പി . ആർ. എന്ന ആൾക്ക് 
നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
- പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


187 


നമ്പർ റ്റി. എക്സ് 


. 18/ 4008/ 2015. 


-- 2015 ജൂൺ 26. 


- സാങ്ക തിക പരീക്ഷാ കൺ ട്രോളർ 2008 ജൂൺ 
മാസത്തിൽ നടത്തിയ കെ . ജി . സി . ഇ . (ആട്ടോമൊബൈൽ 
എഞ്ചി നീ യ റിംഗ്) പരീക്ഷ യിൽ 87410299 രജിസ്റ്റർ നമ്പർ 
പ്രകാരം പാസായ ശ്രീ . അഫ്സൽ, എ . എന്ന ആൾക്ക് 
നൽകിയ കെ . ജി. സി . ഇ . (ആട്ടോമൊബൈൽഎഞ്ചിനീയറിംഗ്) 
സർട്ടിഫിക്കറ്റ് നമ്പർ 2 281 നഷ്ടപ്പെട്ടുപോയിരിക്കു ന്നു . 
മേൽപറഞ്ഞ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ 
അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


- (ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


188 


